© 


Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg .No. KL / TV ( N )/634 /2015 - 17 


X 


COVERNME 


.. 


Poo 


og muôn 
WMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


beijo 4 


2015 D82 24 
24th March 2015 

1190 DImo 10 
10th Meenam 1190 


നമ്പർ 


Vol. IV 


J 


No. 


Thiruvananthapuram , 

Tuesday 


1937 66210 3 
3rd Chaithra 1937 


PART III 
Co- operative Department 


REGISTRATION CERTIFICATE 
No. 0 -7132/ 2014 . 

4th February 2015 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Society Act, 1969 (Act 21 of 1969 ) that 
the following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co- operative Society under the said Act on the basis of 
limited liabilities and that the bye - laws of the aforesaid 
society is also hereby registered under the said section . 


4. Liability - Limited . 
5 . Area of operation — Ayavana , Aavoli , Kalloorkkadu , 

Manjhalloor, Aarakkuzha , Maradi, Paipra and 
Valakom Grama Panchayaths and Muvattupuzha 

Municipality . 
6. Main Object — To promote self help , Mutual help 

and Co - operation among members and also to 

promote economic interests of its members. 
7. Authorised Share Capital — ` 25 ,50 ,000 

( 1) A Class- 20000 Shares of 100 each 
(2 ) B Class -5000 Shares of ` 100 each 

(3 ) C Class-5000 Shares of ` 10 each 
8 . Maximum Borrowing Limit — 150 times of paid up 

Share Capital Plus Reserve Fund . 
9 . Category as per KCS Act — Rule 15 , 12 ( 3 ) ( i) 

Miscellaneous others. 


Categorical Statement 


1. Name and No. of the Society , Muvattupuzha 

Cherukida Vyapari Sahakarana Sangam Ltd . 
No. E . 1289 . 


2 . Date of Registration — 4 -2 - 2015 . 
3. Address — Market P. O ., Muvattupuzha . 


Office of the Joint Registrar of 
Co -operative Societies 
(General), Kakkanad , Ernakulam . 


(Sd .) 
Joint Registrar 

(General). 


245 


24th MARCH 2015] 


CO -OPERATIVE DEPARTMENT 


ദ 


കണ്ണൂർ ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) - ടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാർ 

- ( ഭരണം) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( ഹാജർ : കെ . സുരേന്ദ്രൻ) 


നമ്പർ 526/ 15 / എ . ഇ . എൽ. കെ . ഡിസ്. 2015 ജനുവരി 29 . 
വിഷയം : - ലിക്വിഡേഷൻ - ക്ലിപ്തം നമ്പർ സി .1135 

പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ സഹകരണ 

സ്റ്റോർ ലിമിറ്റഡ്- സ മാ പ് തീ ക രണം 
പൂർത്തി യാ യ തി നാൽ കേരള സഹ ക രണ് 
നിയമം വകുപ്പ് 74 പ്രകാരം സംഘം 

രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 
സൂചന : - 1. ഈ ആഫീസിലെ 30 - 3 - 2011 - ലെ 2577 / 11/ 

എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 
2. സംഘം ലിക്വിഡേറ്ററുടെ 1106 / 2011/ പി 
നമ്പരായുള്ള 27 - 9- 2014 - ലെ നടപടിക്രമം. 


പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ സ്റ്റോർ കോ -ഓപ്പറേറ്റീവ് 
സൊസൈറ്റി ക്ലിപ്തം നമ്പർ സി - 1135- ന്റെ ലിക്വിഡേറ്ററുടെ 

-- നടപടിക്രമത്തിന്റെ പകർപ്പ് 

( ഹാജർ: ശ്രീമതി റഷീദ, പി . വി.) 
നമ്പർ 1106 / 2011 / പി . 

2014 സെപ്റ്റംബർ 27. 
വിഷയം : - പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ സ്റ്റോർ 

കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം 
നമ്പർ സി -1135 - സമാപ്തീകരണം- അന്തിമ 

നടപടിക്രമം സംബന്ധിച്ച്. 
സൂചന : - ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) കണ്ണൂരിന്റെ 

30 - 3 - 2011 - ലെ 2577 / 11 | എഇഎൽ നമ്പർ 
ഉത്തരവ്. 


- പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ സ്റ്റോർ കോ -ഓപ്പറേറ്റീവ് 
സൊസൈറ്റി ക്ലിപ്തം നമ്പർ സി - 1135 - ന്റെ സമാപ്തീകരണം 
പൂർത്തീകരിക്കുന്നതിന് മേൽസൂചന ഉത്തരവ് പ്രകാരം കണ്ണൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ പാപ്പിനിശ്ശേരി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ള 
താകുന്നു . 


ക്ലിപ് തം നമ്പർ സി . 1135 ആയി രജി സ്റ്റർ ചെയ്ത 
പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ സഹകരണ സ്റ്റോർ പ്രവർത്തന 
ര ഹിത മാ യ തി നാൽ കേരള സഹകരണ നിയമം വകുപ്പ് 
71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന ( 1) വഴി 
ഉത്തരവിടുകയും കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 
കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെതുടർന്ന് 
ലിക്വിഡേറ്റർ 15 -5- 2011- ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


മേൽ സൂചന ഉത്തരവ് പ്രകാരം 15- 5-2011 - ന് ലിക്വിഡേറ്റർ 
ചാർജ്ജ് എടുത്തിരുന്നു . സംഘം രജിസ്റ്റർ ചെയ്തതല്ലാതെ 
യാതൊരു പ്രവർത്തനവും നടത്തിയിരുന്നില്ല . 15 - 5 - 2011 - ലെ 
ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല . 


- മേൽ സൂചന ( 2) നട പടിക്രമം വഴി സംഘത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദുചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


നിയമപ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് 16- 10 -2011 - ന് കണ്ണൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
പാപ്പിനിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, പാപ്പിനിശ്ശേരി 
എന്നിവിടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. സംഘത്തിൽ 
നിന്നും ലഭിക്കാനുള്ളതായി ആരും ക്ലെയിം സമർപ്പിക്കുക 
ഉണ്ടായില്ല . സംഘം ചീഫ് പ്രമോട്ടർ പിരിച്ചെടുത്ത് ജില്ലാ 
ബാങ്കിൽ നിക്ഷേ പിച്ചിരുന്ന 500, ലിക്വി ഡേ ഷൻ 
ചാർജ്ജായി 75 കേരള സർക്കാരിലേക്കും 425 അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ 
മെയിൻ ബ്രാഞ്ചിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് 
5-6-2014- ൽ അടയ്ക്കുകയുണ്ടായി. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ 
ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സം ഘത്തിൽ നില വിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നും 
നിലനിൽക്കുന്നില്ല . 


സംഘത്തിന്റെ 15 - 5 - 2011 മുതൽ 27 - 9 - 2014 വരെയുള്ള 
വരവ് ചെലവ് താഴെ ചേർക്കുന്നു . 


വരവ് 


ചെലവ് 


ജില്ലാ ബാങ്കിൽ അടച്ച 
- ഓഹരി അനാമത്ത് തുക 500 


മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷി പ് ത മായ 
അധികാരം ഉപയോഗിച്ച് നമ്പർ സി . 1135 ആയി രജിസ്റ്റർ 
ചെയ്ത പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺ സ മർ സഹ ക രണ് 

സ്റ്റോറിന്റെ രജിസ്ട്രേഷൻ റദുചെയ്തു കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള 
സഹ ക രണ നിയമം ചട്ടം അ നു ശാ സിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേ ണ്ട താ ണ്. ടി 
കാലാ വ ധി ക്കു ശേഷം ഈ ആഫീസിന്റെ അ നു മ തിക്ക് 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതാണ്. 


ലിക്വിഡേഷൻ 
ചാർജ് - 75 
കോമൺ 
ലിക്വിഡേഷൻ 
ഫണ്ടിൽ അടച്ചത് 425 


ആകെ 


500 


ആകെ 


500 


ഓപ്പണിംഗ് ബാലൻസ് 


ക്ലോസിംഗ് ബാലൻസ് 
ഇല്ല 


ഇല്ല 


ആകെ മൊത്തം 


500 


ആകെ മൊത്തം 500 


246 


24th MARCH 2015] CO -OPERATIVE DEPARTMENT 

35 
- സംഘ ത്തിന്റെ അവസാന ജനറൽ ബോഡി യോഗം -- മേൽ സാഹചര്യത്തിൽ പാപ്പിനിശ്ശേരി വെസ്റ്റ്കൺസ്യൂമർ 
24 - 8 - 2014 - ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ സർക്കിൾ 

-- കോ - ഓപ്പറേറ്റീവ് സ്റ്റോർ ക്ലിപ്തം നമ്പർ സി 1135 - ന്റെ 

പ്രവർത്തനം 1969- ലെ കേരള സഹകരണ നിയമം വകുപ്പ് 73 (3) 
സഹകരണ യൂണിയൻ മീറ്റിംഗ് ഹാളിൽ വിളിച്ചു ചേർത്തു 

പ്രകാരം അവസാനിച്ചിരിക്കുന്നു. സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
വെങ്കിലും ആരും ഹാജരായിരുന്നില്ല . ലിക്വിഡേ ഷ ൻ റദ്ദാക്കുന്നതിന് മേൽ നിയമം വകുപ്പ് 74 പ്രകാരം ശുപാർശ 
അക്കൗണ്ട് സ് കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 

ചെയ്തിരിക്കുന്നു. 

( ഒപ്പ്) 
ഓഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ ആഡിറ്റ് ചെയ്യുക 

സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 
ഉണ്ടായി. മേൽ സാഹചര്യത്തിൽ ലിക്വിഡേറ്റർ താഴെ ചേർക്കും 

ജോയിന്റ് രജിസ്ട്രാർ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി 
വിധം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

(ജനറൽ) ആഫീസ്, കണ്ണൂർ. രജിസ്ട്രാർ ( ഭരണം). 


ണ 


247 


